Rog. No. ജി നാ 
KL 12009 - 1 


Gorenmore of Kerala 
22 ാം 

20 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


- 


Yം. 


VOL LIV 
വാല്യം 14 [ 


THURUVANANTHAMRAM , TUESDAY 

മിടുണപരം, വ 


30th June 2009 

2009 മാൻ 30 
9 Ashadha 1931 
1931 ആഹാരം 9 


26 


സ 


പട്ടിക 


കമ 


ഇന വിവരം 


ദനാളുവം 


നമ്പർ 


(1) 


9) 


1 കിലോ ഗ്രാം 


PART III 

Stores Purchase 
VocationalHigher Secondary Education 

Department 

- ടെണ്ടർ നോട്ടീസ 
നമ്പർ സി.21;2009-10. 2009 ജൂൺ10 . 
- 2009-10) അദ്ധ്യയന വർഷത്തിലേക്ക്, കുന്നംകുളം 
സർക്കാർബധിര വിദ്യാലയത്തിലെ ഹോസ്റ്റലിലേക്ക 
ആവശ്യമായ (2009 ജൂണ്1 മുതൽ 2010 മാർച്ച് 
31 വരെ) മീകച്ച ഗുണനിലവാരം പുലർത്തുന്നു 
താഴെ പട്ടികയിൽ വിവരിക്കുന്നതുമായ സാധനങ്ങൾ 
കത്യമായ അളവിലും തൂക്കത്തിലും എണ്ണത്തിലും 
പോസ്റൻ സ്റ്റാർച്ചിൽ സ്വന്തം ചെലവിൽ 
എത്തിച്ചുതരുവാൻ തയ്യാറുളവരിൽ നിന്നുംമുദ്രവച്ച് 
കവറുകളിൽ ടെണ്ടർ ക്ഷണിച്ചുകൊളളുന്നു, 


(2 ) 
ഉരുളക്കിഴങ്ങ്, 
സവാള - - - - 
ബീൻസ് 
ബീറ്റ്റൂട്ട 
കാബേജ 
കാരറ 
തക്കാളി 

യ്പക്ക 
മത്തങ്ങ 
കുമ്പളങ്ങി 
മുരിങ്ങക്കായ 
വെളളരിക്ക 
മരച്ചീനി 
ചന് 


മ്പ 


ചെറുപുഴ 
റോബസ്റ 
നേന്ത്രപ്പഴം 


( 2) 


( 3) 
1 കിലോഗ്രാം 
1 ! 53 

1 15 


- 1 


17 


നേന്ത്രക്കായ 
ഇഞ്ചി 
പച്ചമുളക 
വേപ്പില 
മല്ലിയില 
വെണ്ടക്കായ 
പച്ചമാങ് 
നെല്ലിക്കു 
നാരങ്ങ 
മാട്ടിറച്ചി 
കോവക്ക 


പയ 


അരിപ്പൊടി 
റവ 
മുളക് പൊടിക്കുന്നതിന് - 1 , 
മല്ലി പൊടിക്കുന്നതിന് 
ധാന്യങ്ങൾ പൊടിക്കുന്നതിന് 1 
പപ്പടം 
നാളികേരം 

എന്ന 
കോഴിമുട്ട 
പാ 

1 ലീറാർ 
തും 
ബഡ് 

400 ( ഗ്രാം 
വിറക് 

- 1 ടൺ 


" 41 


42 


ടെണ്ടറുകൾ ഓരോന്നും പ്രത്യേകം കവറുകളിൽ 
അടക്കംചെയ്ത് 2009 ജൂൺമാസം 30 - നു മുമ്പായി 
er പിൻസിപ്പാൾ , ഗവ , ബധിര വിദ്യാലയം, കുന്നംകുളം19 
എന്ന വിലാസത്തിൽ ഏൽപ്പിക്കേണ്ടതും അന്നുതന്നെ 
പകൽ 2 മണിവരെ സ്വീകരിക്കുന്നതും ടി ദിവസംതന്നെ 
പകൽ 1 മണിക്ക് ഹാജരുളളവരുടെ സാന്നിദ്ധ്യത്തിൽ 
കവറുകൾ പൊളിക്കുന്നതുമായിരിക്കും. കവറുകളുടെ 
പുറത്ത് കുന്നംകുളം സർക്കാർ വധീര വിദ്യാലയ 
ിലെ ഹാസറലിലേക്കും , ആഹാര സാധനങ്ങ 
വിതരണം ചെയ്യുന്നതിനുള്ള ടെണ്ടർ എന്ന് വ്യക്ത 
മായി രേഖപ്പെടുത്തേണ്ടതാണ്. 
- 1 ടെണ്ടറിൻറ ഉറപ്പിലേക്കായി ടെണ്ടർ സമർപ്പിക്കു 
ന്നതോടൊപ്പം തന്നെ 500 ( അ ഞ്ഞും ) രൂപ) നിരത 
(ഭവ്യം കെട്ടിവയ്ക്കേണ്ടതും വിജയിക്കുന്ന ടെണ്ടറുകാരന് 
വിവരത്തിന് അറിയിപ്പ് കിട്ടുന്ന മുറയ്ക്ക 
ടെണ്ടറിന്റെ സുഗമമായ നടത്തിപ്പിന് ഉറപ്പുവരുത്തുന്നതി 
ലേക്കായി | 50 രൂപയുടെ മുലക്കടലാസിൽ 
ഉടമ്പടി എഴുതി . ഒപ്പിടേണ്ടതും പ്രസ്തുത 
ഉടമ്പടിക്ക് വീഴ്ച വരുത്തി സ്ഥാപനത്തിന 
ഏതെങ്കിലും തരത്തിലുളള കഷ്ടനഷ്ടങ്ങൾ ഉഷാകുന്ന 
പക്ഷം ആയാതിന കരാറുകാരന്റെ ഉത്തരവാദിയായിരി 
ക്കുന്നതും ജാമ്യസംഖ്യയിൽ നിന്നും ആയത 
പിടിച്ചെടുത്ത് നഷ്ടം തീർക്കുന്നതും തികയാതെ 
വരുന്ന നഷ്ടം കരാറുകാരനിൽ നി ന്നും നിയമപാ 
മായി വസുൽ ചെയ്തെടുക്കുന്നതുമാകുന്നു .. 

ടെണ്ടർ സംബന്ധമായ ഏതു തർക്കങ്ങൾക്കും 
അന്തിമമായ തീരുമാനം എടുക്കുന്നതിനുളള അധികാരം 
( പ്രിൻസിപ്പാളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നതും 
കൂടുതൽ വിവരങ്ങൾ ആഫീസ് സമയങ്ങളിൽ നേരിട്ട് 
അന്വേഷിക്കേണ്ടതുമാണ്. 


ഗവ, ബധിര വിദ്യാലയം, 
കുന്നംകുളം, 


(ഒപ്പ് ) 
ഹെഡ്മിസ്ട്രസ് 


